10 


PATHANAMTHITTA DISTRICT 


( 3 ) 


Kozhencherry Taluk 


പരസ്യം 


( 1 ) 
നമ്പർ എ5-1333 / 2021 . 

2021 ഏപ്രിൽ 15 . 
കോഴ ഞ്ചരി താ ലൂ ക്കിൽ ഓമല്ലൂർ വില്ലേ ജിൽ 
പുത്തൻ പീടിക മുറിയിൽ കൊല്ലന്നൂർ വീട്ടിൽ ഷൈമ ഷെജു 
14-12-2019 - ൽ മരണപ്പെട്ടതിനാൽ പരേതയുടെ പേരിലുള്ള 
മ്യൂച്ചൽ ഫണ്ട് സ്കീം തുക ലഭിക്കുന്നതിനും മറ്റ് വിവിധ 
ആവ ശ്യ ങ്ങൾക്കായുള്ള ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതയുടെ പിതാവ് ഷെജു , കെ . സി . 
സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഓമല്ലൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ നിന്നും 
പരേ തയുടെ അ വ കാ ശി താഴെ പറ യുന്നയാളാ ണെ ന്ന് 
അറിവായിരിക്കുന്നു . 


നമ്പർ എ5-2440 / 2021 . 

2021 ഏപ്രിൽ 20 . 
കോഴഞ്ചേരി താലൂക്കിൽ 

ചെന്നീർക്കര വില്ലേജിൽ 
പക്കാനം മുറിയിൽ ചാരി വു പുര യി ട ത്തിൽ വീട്ടിൽ 
സി . സി . ജോൺ 23-11-2020 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ 
പേരിലുള്ള വാഹനകയവിക യ ത്തിനും വസ്തു പേരിൽ 
കൂട്ടു ന്ന തിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കായുള്ള ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി പരേതന്റെ ഭാര്യ 
വത്സമ്മ ജോൺ സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 
ചെന്നീർക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നട ത്തിയതിൽ നിന്നും പരേതന്റെ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


വത്സമ്മ ജോൺ 


63 


ഭാര്യ 
മകൻ 


2 


ജെറീഷ് പി . ജോൺ 


37 


പേര് 


പരേതയുമായുള്ള 

വയസ് 
ബന്ധം 


ഷൈജു , കെ . സി . 


പിതാവ് 


50 


മേൽ പറഞ്ഞയാൾ മാത്രമാണ് പരേതയുടെ അവകാശി 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആ ക്ഷേ പമുള്ള പക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽ പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആ ക്ഷേ പമുള്ള പക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 4 ) 


നമ്പർ എ5-1193 / 2021 . 


2021 ഏപ്രിൽ 15 . 


( 2 ) 


നമ്പർ എ5-9056 / 2021 . 

2021 ഏപ്രിൽ 15 . 
കോഴ ഞ്ചേരി താ ലൂ ക്കിൽ പത്തനംതിട്ട വില്ലേജിൽ 
കുമ്പഴ മുറി യിൽ പാങ്ങോട്ട് വീട്ടിൽ ബാബു , പി . ജി . 
5-9-2015 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിൽ വിവിധ 
ആവശ്യങ്ങൾക്കായുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കു 
ന്നതിനായി പരേതന്റെ ഭാര്യ എൽ സി ബാബു സമർപ്പിച്ച 
അപേക്ഷയുടെ അടിസ്ഥാ ന ത്തിൽ പത്തനംതിട്ട വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ നിന്നും 
പരേ തന്റെ അ വ കാ ശി കൾ താഴെ പറ യുന്നവരാ ണെന്ന് 
അറിവായിരിക്കുന്നു . 


കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ വെട്ടിപ്രം 
മുറിയിൽ ഞണ്ണുങ്കൽ വീട്ടിൽ പൊന്നമ്മ , കെ . 14-12-2019 - ൽ 
മര ണ പ്പെട്ട തി നാൽ പരേ ത യുടെ പേരിലുള്ള പെൻഷൻ 
കുടിശ്ശിക ലഭിക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കായുള്ള 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി പരേതയുടെ 
ഭർത്താവ് എൻ . എസ് . ഗോപി നാഥൻ പിള്ള സമർപ്പിച്ച 
അപേക്ഷ യുടെ അടിസ്ഥാ ന ത്തിൽ പത്തനംതിട്ട വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ നിന്നും 
പരേ ത യുടെ അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് 
അറിവായിരിക്കുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


1 


ഭർത്താവ് 


77 


ബന്ധം 


2 


മകൾ 


48 


1 


എൽസി ബാബു 


ഭാര്യ 


56 


എൻ . എസ് . ഗോപിനാഥൻ പിള്ള 
അഞ്ചുപിള്ള 
അജയ് ഗോപിനാഥൻ പിള്ള 
അഗിഗോപിപിള്ള 


3 


മകൻ 


46 


2 


ജെറിൻ ബാബു 


മകൻ 


27 


4 


45 


33 


3 


കെവിൻ ബാബു 


21 


3 3 


മേൽ പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആ ക്ഷേ പമുള്ള പക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽ പറഞ്ഞവർ മാത്രമാണ് പരേതയുടെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കോഴഞ്ചേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


262 


Salim A 


Digitally signed by Salim A 
Date : 2021.07.27 13:57:47 
+ 05'30 ' 


